| Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


പ 


KERNMENT 


ാൽ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


9th March 2010 
| 2010 മാർച്ച് 9 
18th Phalguna 1931 
1931 ഫാൽഗുനം 18 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


No . 

- | MID 
നമ്പർ 


വാല്യം 55 | 


ത 


സ്റ്റേഷനറി വകുപ്പ് 

ലഘു ദർഘാസ് പരസ്യം 
നമ്പർ എസ് . ഇ2 / 5268 / 2009. 

| 2010 ഫെബ്രുവരി 16. 
എറണാകുളം മേഖലാ സ്റ്റേഷനറി ആഫീസിൽ 2010 - 11 കാലയളവിൽ ഉണ്ടാവാനിട 
യുള്ള സ്റ്റേഷനറി സാധനങ്ങളുടെ ഗതാഗത കയറ്റിറക്ക് ജോലികൾക്ക് കരാർ നൽകുന്ന 

ന 
മുദ്ര വച്ച് ദർഘാസുകൾ ക്ഷണിക്കുന്നു . 

ദർഘാസ് നമ്പർ 3/2009 - 10. 
- ദ ർ ഘാ സ് - സ്വീക രി ക്കു ന്ന 

അ വ സാ ന 

തീയ തിയും 
സമ യവും - 2 010 മാർച്ച്- 17 -ാം - തീയതി ഉച്ചയ്ക്ക് ശേ ഷം 
2 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 2010 മാർച്ച് 17 -ാം തീയതി 
ഉച്ചയ്ക്കുശേഷം 3 മണി. 

- ദർഘാസ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ എറണാകുളം ( കാക്കനാട്) അസിസ്റ്റന്റ് 
സ്റ്റേഷനറി കൺട്രോളറുടെ കാര്യാലയത്തിൽ നിന്നും ആഫീസ് സമയത്ത് ലഭിക്കുന്നതാണ്. 


ആഫീസ്, 
എറണാകുളം, കൊച്ചി-30. 


( ഒപ്പ്) മേഖലാ സ്റ്റേഷനറി 
അസിസ്റ്റന്റ് സ്റ്റേഷനറി 

കൺട്രോളർ. 


